Kerala Gazette No. 6 dated 11th February 2020 . 
PART III 

COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 


ക 


S നട 


മം 


( ഹാജർ : അനുപം മിശ്ര ഐ . എ .എസ്.) 


നമ്പർ എഫ് -4528 / 2019 . 


2020 ജനുവരി 3. 


വിഷയം: ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന : - (1) 


കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 


കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 - 2013 -ാം തീയതിയിലെ എം1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 


(3) കരു നാഗപ്പള്ളി താലൂക്കിൽ നീണ്ടകര വില്ലേജിൽ കുന്നത്തൂർ വീട്ടിൽ ശ്രീമതി വൽസലാ ദേവി അമ്മ 

സമർപ്പിച്ച അപേക്ഷ . 


(4) കരുനാഗപ്പള്ളി എൽ. ആർ. തഹശീൽദാരുടെ 6- 4- 2019, 25- 5 -2019 , 22 -7 -2019 എന്നീ തീയതികളിലെ 

സി1- 2002/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 


- സർവ്വ/ 6- 3-2010- ലെ പുനർ പുനർ 
വില്ലേജ്/ റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

( ആർ ഒന്നിന്) 


താലൂക്ക് 


പേരും 
മേൽവിലാസവും 


153 /20 


1,97,000 


Govt. Property 

Re. 1 


ശ്രീമതി വത്സലാദേവി കരുനാഗപ്പള്ളി നീണ്ടകര 
അമ്മ, 

22 
കുന്നത്തൂർ വീട്, 
നീണ്ടകര, 
കൊല്ലം 


Residential plot 
with PWD /NH 
road access 


Gaz . No . 6 /2020 /DTP /CLR (Fair Value - Supplement). 


265 


നമ്പർ എഫ് - 15540/ 2019. 


2020 ജനുവരി 3. 


വിഷയം: ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 
(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 

കരുനാഗപ്പള്ളി താലൂക്കിൽ നീണ്ടകര വില്ലേജിൽ കിഴക്കേ പുതുവൽ മാദാമ്മ തോപ്പിൽ ശ്രീ . ഹഡ്സൺ 
- സമർപ്പിച്ച അപേക്ഷ . 


ക രു നാ ഗ പ്പള്ളി എൽ. ആർ. തഹ ശീൽ ദാ രുടെ 12 - 6 - 2018 , 2 6 - 11 - 2018 എന്നീ തീയ തി ക ളില 
സി1- 6238/ 18 -ാം നമ്പർ റിപ്പോർട്ട്. 
കൊല്ലം സബ് കളക്ടറുടെ 13 - 12- 2019 -ാം തീയതിയിലെ ഇതേ നമ്പർ ഉത്തരവ്. 


( 5) 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


- പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


സർവെ 6 - 3 - 2010 - ലെ 

- പുനർ 

പുനർ 
വില്ലേജ് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ - വിലയും 

( ആർ ഒന്നിന്) 


373 / 17 


49,400 


കരുനാഗപ്പള്ളി നീണ്ടകര 

22 


Govt. Property 

Re. 1 


ശ്രീ . ഹഡ്സൺ, 
മാദാമ്മ തോപ്പിൽ, 
കിഴക്കേ പുതുവൽ, 
നീണ്ടകര 


Residential plot 

without 
road access 


നമ്പർ എഫ് - 4529 / 2019 . 


2020 ജനുവരി 6. 


വിഷയം: ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 
(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 - 2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 

കരുനാഗപ്പള്ളി താലൂക്കിൽ പന്മന വില്ലേജിൽ ലക്ഷം വീട് നമ്പർ 5 - ൽ ശ്രീമതി കാഞ്ചന സമർപ്പിച്ച അപേക്ഷ . 
കരുനാഗപ്പള്ളി എൽ. ആർ. തഹശീൽദാരുടെ 6 -4- 2019 , 20- 9- 2019 എന്നീ തീയതികളിലെ സി1-2164 / 19 -ാം നമ്പർ 
റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 -2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


| പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


266 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകയുടെ 

പേരും 
മേൽവിലാസവും 


- സർ / 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വില്ലേജ് റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

( ആർ ഒന്നിന് 


താലൂക്ക് 


പന്മന - 


655 /14-6 


55, 000 


Govt. Property 

3 40 ,000 


ശ്രീമതി കാഞ്ചന, കരുനാഗപ്പള്ളി 
ലക്ഷം വീട് നമ്പർ 5, 
പന്മന , 
കരുനാഗപ്പള്ളി 


Residential plot 
with vehicle 

access 


നമ്പർ എഫ് - 164094 / 2019. 


2020 ജനുവരി 6. 


വിഷയം: ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - (1) 


കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 


കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 -2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


കൊല്ലം താലൂക്കിൽ നെടുമ്പന വില്ലേജിൽ ത്രിവേണി ജംഗ്ഷനിൽ ഷെഫീക്ക് മൻസിലിൽ, ശ്രീ. ഷെറീഫ്, കെ . 
സമർപ്പിച്ച അപേക്ഷ . 


കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 1- 10 -2019 - ലെ ഡി3 - 2575/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6-3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


പുനർ 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


സർ / 6-3- 2010- ലെ 

പുനർ 
വില്ലേജ് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച് 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

( ആർ ഒന്നിന്) 


താലൂക്ക് 


കൊല്ലം 
കൊല്ലം 


നെടുമ്പന 


165/11 


Govt. Propertv 


8 , 600 


20 


Re. 1 


ശ്രീ. ഷെറീഫ്, കെ ., - 
ഷെഫീക്ക് മൻസിലിൽ, 
ത്രിവേണി ജംഗ്ഷൻ, 
നെടുമ്പന, 
കൊല്ലം 


Residential 

plot with 
Corp./Mun ./Pan . 

road access 


267 


നമ്പർ എഫ് - 4895/ 2019 . 


2020 ജനുവരി 6 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2- 2013 -ാം തീയതിയിലെ എം1- 38492 /12-ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽ പാരിപ്പള്ളി വില്ലേജിൽ ഏഴിപ്പുറം, ചരുവിളവീട്ടിൽ, ശ്രീ . സോമൻ സമർപ്പിച്ച അപേക്ഷ . 
(4) കൊല്ലം തഹശീൽദാരുടെ 15 - 5 -2019 , 19- 7 -2019 , 30 - 9 -2019 എന്നീ തീയതികളിലെ ഡി3 -5350 / 19 -ാം നമ്പർ 

റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


| പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


സർ , 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


-- സർവ്വ 6 - 3 - 2010 - ലെ 

പുനർ - പുനർ 
വില്ലേജ്, റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില 
നമ്പർ നമ്പർ വിലയും 

( ആർ ഒന്നിന്) 


കൊല്ലം 


പാരിപ്പള്ളി 


250 / 13 


15 ,000 


Govt. Property 

Re . 1 


ശ്രീ . സോമൻ, 
ചരുവിള വീട്ടിൽ, 
ഏഴിപ്പുറം, 
പാരിപ്പള്ളി, 
കൊല്ലം 


Residential 

plot with 
Corp ./ Mun./ Pan . 

road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


- ( ഒപ്പ്) 
സബ് കളക്ടർ. 


PATHANAMTHITTA DISTRICT 
അടൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 

( ഹാജർ : ശ്രീ. പി . റ്റി.ഏബ്രഹാം) 


നമ്പർ കെ . ഡിസ്- 179/ 2020/ സി3. 


2020 ജനുവരി 13. 


വിഷയം: - കേരള മുദ്രപത നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂ മി യുടെ ന്യായ വില നിർണ്ണ യിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( Fixation of fair value of land ) ചട്ടം 3 (7 ), ചട്ടം (4 ). 

(2) ലാന്റ് റവന്യൂ കമ്മീഷണറുടെ 11- 2 -2019-എൽ. ആർ.എ3- 54674 / 2017 -ാം നമ്പർ സർക്കുലർ. 
(3 ) അടൂർ താലൂക്കിൽ ഏനാദിമംഗലം വില്ലേജിൽ മങ്ങാട് മുറിയിൽ ഫെവി കോട്ടേജിൽ ശ്രീ . മുജീബിന്റെ 

അപേക്ഷ . 
(4) അടൂർ തഹശീൽദാരുടെ 31- 12- 2018 - ലെ ബി5 - 6325 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 


268 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഗവഃ ഭൂമി എന്ന് രേഖപ്പെടുത്തി താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
മുദ്രപ്രതനിയമം സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


ന്യായവില 


ജില്ല 


താലൂക്ക് വില്ലേജ് 


സർ & 
ബ്ലോക്ക് 

- സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷൻ 


തദ്ദേശസ്വയം 
ഭരണ സ്ഥാപനം 


നമ്പർ 


- നമ്പർ 


പത്തനംതിട്ട അടൂർ ഏനാദിമംഗലം ഏനാദിമംഗലം 


- 


26 


450 / 8 - 6 - 1 


Residential 


64 , 220 


ഗ്രാമപഞ്ചായത്ത് 


plot with 
PWD 


road access 


- സർക്കാർ ഉത്തരവുകളായ ( പി) നമ്പർ 188 / 2014/ റ്റി. ഡി. തീയതി 14 - 11- 2014, 43/2018 / റ്റി. ഡി. തീയതി 31-3-2018, 70 /2017/ റ്റി. ഡി . 
തീയതി 30 -4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ്. 


FORM ‘ A ’ 


[See Rule 4 ] 


NOTIFICATION 


No. KDis . C3/179 /2020. 


13th January 2020 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act, 1959, read with sub -rule ( 7) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value Land) Rules, 1995; 


Now , therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey/Re -survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11) thereof: 


SCHEDULE 


District Pathanamthitta. 


Taluk — Adoor. 


Village - Enadimangalam . 


- Sl. Sy. 
No. No. 


Sub 
Div. 
No. 


Re- Survey 

Block 


Re-Survey 

No . 


Re-Survey Panchayath/ Name of 
Sub division Municipality / Local Body/ 
No. Corporation Panchayath/ 

Municipality / 
Corporation 


Name & 
No. of 
Ward 


Classi- Fair 
fication Value 
by use per Are 


- (1) 


(2) 


(3) 


(4) 


(5) 


( ) 


(7) 


(8) 


(9) 


( 10 ) 


( 11 ) 


450 


8 - 6 -1 


Panchayath 


Enadimangalam 


Residential 64 ,220 
plot with 
PWD 


road access 


Revenue Divisional Office , 
Adoor. 

Gaz . No. 6 / 2020/DTP / CLR ( Fair Value- Supplement). 


( Sd .) 
Revenue Divisional Officer. 


269 


തിരുവല്ല സബ് കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ : ഡോ . വിനയ് ഗോയൽ ഐ . എ .എസ്.) 
നമ്പർ എ2-5658 /2017/ കെ . ഡിസ്. 

2020 ജനുവരി 17 . 
വിഷയം: ഭൂമിയുടെ ന്യായവില നിർണ്ണയം - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടുത്താതെപോയ ഭൂമിക്ക് വില നിശ്ചയിക്കുന്നത് - 

-- സംബന്ധിച്ച്. 
സൂചന : - (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ (Fixation of fair value of land ) ചട്ടം 3 (7 ), ചട്ടം ( 4 ). 

(2) ശ്രീ . ഫിലിപ്പ്, കൊല്ലമലയായ തലക്കുളത്ത്, കുന്നന്താനം സമർപ്പിച്ച അപേക്ഷ . 
(3) മല്ലപ്പള്ളി തഹശീൽദാരുടെ 16 - 10- 2019- ലെ എ3- 2144 /19 -ാം നമ്പർ റിപ്പോർട്ട്. 

- (4) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2- 2019- ലെ എൽ.ആർ.എ3-54674/ 17 -ാം നമ്പർ സർക്കുലർ. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെപോയ , താഴെപ്പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


താലൂക്ക് വില്ലേജ് 


തദ്ദേശ 


ബ്ലോക്ക് 
നമ്പർ 


സർവെ 
നമ്പരും സബ് 
ഡിവിഷൻ 


ക്ലാസിഫിക്കേഷൻ ന്യായവില 

(ആർ ഒന്നിന്) 


സ്വയംഭരണ 


സ്ഥാപനം 


| നമ്പരും 


മല്ലപ്പള്ളി കുന്നന്താനം 


പുരയിടം 


44, 500 


പഞ്ചായത്ത് 
(കുന്നന്താനം) 


റീ സർവെ 
നമ്പർ 19 / 1 


- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188/2014/ റ്റി. ഡി. തീയതി 14- 11 -2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിനു പുറമേ കണക്കാക്കുന്നതാണ്. 


FORM " A 
(See Rule 4 ) 


NOTIFICATION 


No . A2.5658/ 2019/ K .Dis . 


17th January 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala 
Stamp Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 , the Fair Value of the 
Land in Block No. 16 , Re- Survey No. 19 /1 , Kunnamthanam Village, Mallappally Taluk of the Pathanamthitta District is 
hereby fixed as shown in the schedule thereto : 


SCHEDULE 


Panchayath 


Ward 


Classification 


Name of 
District 


Name of 
Taluk 


by use 


Name of 
Village & 
Sy. No. & 
Sub Division 

Number 


Fair Value 

of the 
land fixed 


(1) 


(2) 


3) 


(5) 


6 


(7) 


Pathanamthitta 


Mallappally 


Kunnamthanam 


Dry Land 


44,500 


Kunnamthanam 
Re survey No. 19 / 1 


Revenue Divisional Office , 
Thiruvalla . 


( Sd.) 
Sub Collector 


270 


ERNAKULAM DISTRICT 


മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 

- ( ഹാജർ : എം . റ്റി. അനിൽകുമാർ ) 


നമ്പർ 7489 / 2019 . 


2020 ജനുവരി 13. 


വിഷയം: - ന്യായവില നിർണ്ണയിച്ച് ഉത്തരവാകുന്നത്- സംബന്ധിച്ച്. 
സൂചന: - (1) ശ്രീ . സുബൈർ s/o പക്കോ, കോയാംപറമ്പിൽ, പെരിങ്ങാലയുടെ അപേക്ഷ . 

- (2) കുന്നത്തുനാട് തഹശീൽദാരുടെ 19- 12 -2019- ലെ എ6-15145/ 2019 -ാം നമ്പർ റിപ്പോർട്ട്. 

- (3) കുന്നത്തുനാട് വില്ലേജ് ആഫീസറുടെ 11 - 12 -2019 - ലെ 574/ 19 -ാം നമ്പർ റിപ്പോർട്ട്. 
കുന്നത്തുനാട് താലൂക്ക്, കുന്നത്തുനാട് വില്ലേജ്, ബ്ലോക്ക് നമ്പർ 35 , റീസർവ്വ 272/ 1- ൽപ്പെട്ട 04. 60 ആർ, റീസർവെ 
272 / 2 - ൽ 03 .20 ആർ വസ്തുക്കൾക്ക് ന്യായവില രജിസ്റ്ററിൽ വില രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ടി വസ്തുക്കൾക്ക് വില 
നിർണ്ണയിച്ചു ലഭിക്കുന്നതിനുവേണ്ടിയാണ് സൂചന (1) പ്രകാരം ശ്രീ . സുബൈർ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. 


-അപേക്ഷാ വസ്തു അപേ ക്ഷ ക നായ ശ്രീ . സുബർ, s/ o പക്കോ എന്ന യാ ളു ടെ കൈ വ ശ ത്തിലും കരം 
തീരുവയിലുമുള്ളതും, ബി . ടി .ആർ. പ്രകാരം പുരയിടം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. കുന്നത്തു നാട് വില്ലേജ്, 
ബ്ലോക്ക് 35 - ലെ സർവ്വ 272 /7 - ൽപ്പെട്ട വസ്ത സമാന വസ്തുവായി കണക്കാക്കിയിട്ടുള്ളതും, ടി വസ്തുവിന് ന്യായവില രജിസ്റ്റർ 
പ്രകാരം റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പവറ്റ് റോഡ് അക്സസ്കാറ്റഗറിയിൽപ്പെടുത്തി ആർ ഒന്നിന് ? 90,000 ന്യായവില 
നിശ്ചയിച്ചിട്ടുള്ളതാണെന്നും കുന്നത്തുനാട് തഹശീൽദാർ സൂചന (2) പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 


ഈ സാഹചര്യത്തിൽ അപേക്ഷാവസ്തുവായ കുന്നത്തുനാട് വില്ലേജ്, ബ്ലോക്ക് നമ്പർ 35, റീസർവെ 272 / 1, 272 / 2 നമ്പരിൽപ്പെട്ട 
വസ്തുക്കൾക്ക് ആർ ഒന്നിന് ? 90,000 ( തൊണ്ണൂറായിരം മാത്രം) ന്യായവില നിശ്ചയിച്ച് ഉത്തരവാകുന്നു . 

FORM " A 
( See Rule 4 ) 


NOTIFICATION 


No. A8-7489 /19/ K .Dis. 


13th January 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 (A ) of the Kerala Stamp Act, 
1959 , read with Rule 4 of the Kerala Stamp (Fixation of Fair Value Land ) Rules, 1995 ; 
Now , therefore it is hereby made known to the public that the fair value fixed for the land mentioned against each serial 
number, in respect of the land situated in the Survey /Re -survey numbers of the Village and Taluk mentioned against each , 
shall be as shown against it in Column (11 ) thereof: 


SCHEDULE 


District - Ernakulam . 
Village — Kunnathunad . 


Taluk - Kunnathunad . 
Desom — Pinarmunda. 


- Sl . Sy. 
No. No. 


Sub 
Div. 


Re- Survey 

Block 


Re- Survey 

No . 


No. 


- (1) (2) 
- 1 .. 
- 2 .. 


3) 
.. 
.. 


(4) 
35 
35 


(5) 
272 
272 


Re- Survey Municipality/ Name of Name & Classi - Fair 
Sub division Panchayath / Local Body/ No. of fication Value 
No . Corporation Municipality / Ward by use per Are 

Panchayath / 

Corporation 
(6 (7) (8) (9) (10) ( 11 ) 
1 

Pinarmunda Residential 90 ,000 
2 Panchayath Kunnathunad Eas 

plot with 90 ,000 
XV Private 

road access 


East 


Revenue Divisional Office, 
Muvattupuzha . 


( Sd .) 
Revenue Divisional Officer. 


271 


NOTIFICATION 
No. N -3745 /2019. 

21st November 2019 . 
Whereas , it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act, 1950 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value Land ) Rules, 1995 ; 

Now , therefore it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the Survey / Re -survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in Column (1 ) thereof: 


SCHEDULE 
District - Ernakulam . 


Taluk - Aluva . 


Village — Chowara Thekkumbhagam . 


Sl. Sy. 
No. No . 


SubRe - Survey 
Div . Block 
No. 


Re - Survey 

No. 


Re- Survey 
Sub division 

No . 


Municipality/ 
Panchayath/ 
Corporation 


Name of 
Local Body 


Name & 
No. of 
Ward 


Classi- Fair 
fication Value 
by use per Are 


(1) (2) 


(3) 


(4) 


(5) 


(6 


(7) 


(8) 


(9) 


(10 ) 


(11) 


. 


2353 
( A ) 


31 


238 


14 


Panchayath 


56,700 


Sreemoolana- 

garam 


Wet 
land 


15 
Sreemoo- 
lanagaram 

South 


Revenue Divisional Office , 
Fort Kochi. 


(Sd .) 
Sub Collector. 


FORM ‘ A ’ 
( See Rule 4 ) 
NOTIFICATION 


No. A3-6474 /19 . 

3rd January 2020 . 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28 (A ) of the Kerala Stamp 
Act, 1959, read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 ; 

Now , therefore it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the Survey /Re -survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in Column (11 ) thereof: 

SCHEDULE 

District - Ernakulam . 
Taluk - Muvattupuzha . 

Village — Muvattupuzha . 
Sl. Sy. Sub Re- Survey Re- Survey Re- Survey Municipality / Name of Name & Classi- Fair 
No . No. Div . Block No. Sub division Panchayath Local Body/ No. of fication Value 
No . 

No. Corporation Municipality/ Ward by use per Are 

Panchayath / 

Corporation 
(1) (2) (3) (4) (5) (0 (7) 

(8 ) 

(10 ) (11) 
1 77 7. 

Residential 
2 77 8-2 

Panchayath Avoly 

plot with 37,500 
3 77 10 

Private road 

access 


Revenue Divisional Office , 
Muvattupuzha . 


( Sd .) 
Revenue Divisional Officer. 


272 


THRISSUR DISTRICT 

FORM ‘ A ’ 
(See Rule 4 ) 


NOTIFICATIONS 


WHEREAS, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act , 1959, read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 ; 

Now , THEREFORE , it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey /Re-survey number of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof: 


(1) 


No. K . Dis. B4 - 10062/ 2019 . 


7th December 2019 . 


SCHEDULE 


District — Thrissur. 


Taluk — Mukundapuram . 


Village - Edathirinji . 


Si. Sy. 
No . No . 


Sub 
Div. 
No. 


Re -Survey 

Block 


Re- Survey 

No. 


Re - Survey Municipality/ 
Sub division Panchayath 

No . Corporation 


Name of 
Local Body 
Mun ./ Pan ./ 

Corp . 


Name & 
No. of 
Ward 


Classi- Fair 
fication Value 
by use per Are 

( as per 

Gazette 
Notification 
on 6 - 3 - 2010 ) 


(1) (2) 
1 769 


(3) 
. 


(4) 
. 


(5) 
. 


(0) 
. 


(7) 
Panchayath 


(8) 
Padiyur 


(9) 
I 


( 10) 
Wet land 


( 11) 
5,000 


( 2 ) 


No. K . Dis. B4- 12555/2019 . 


6th January 2020. 


SCHEDULE 


District — Thrissur. 


Taluk — Chalakudy. 


Village — Kadukutty . 


Si. Sy. 
No. No. 


Sub 
Div . 
No. 


Re- Survey 

Block 


Re- Survey 

No. 


Re- Survey Municipality/ 
Sub division Panchayath / 

No. Corporation 


Name of 
Local Body 
Mun ./Pan ./ 

Corp . 


Name & 
No. of 
Ward 


Classi- Fair 
fication Value 
by use per Are 

(as per 

Gazette 
Notification 
on 6 - 3 - 2010 ) 


(9) 


( 10 ) 


(11) 


(1) 
- 


(2) 
135 


(3) 
4 


(4) 
. 


(5) 
. 


(0 
. 


(7) 
Panchayath 


(8) 
Kadukutty 


10 


Residential 75,000 

Plot with 
Corp ./Mun ./Pan . 

road access 


Gaz . No. 6 / 2020 /DTP /CLR (Fair Value - Supplement). 


273 


No. K . Dis. B4 - 117 /2020 . 


6th January 2020 . 


SCHEDULE 


District — Thrissur. 


Taluk — Mukundapuram . 


Village - Manavalasseri . 


Si. Sy. 
No. No. 


Sub 
Div . 
No. 


Re- Survey 

Block 


Re - Survey 

No. 


Re -Survey Municipality / 
Sub division Panchayath/ 

No. Corporation 


Name of 
Local Body 
Mun ./Pan ./ 

Corp . 


Name & 
No. of 
Ward 


Classi- Fair 
fication Value 
by use per Are 

( as per 

Gazette 
Notification 
on 6 - 3 - 2010 ) 


(1) 


(2) 


(3) 


(4) 


(5) 


(6) 


(7) 


(8 ) 


(9) 


( 10 ) 


(11 ) 


1 


686 


.. 


. 


. 


.. 


Municipality 


Irinjalakuda 


6 


Residential 1,10,000 
Plot with 

private 
road access 


No . K . Dis. B4 -11845/2019. 


18th January 2020 . 


SCHEDULE 


District — Thrissur. 


Taluk — Mukundapuram . 


Village — Karalam . 


Si. Sy. 
No. No . 


Sub 
Div. 


Re- Survey 

Block 


Re- Survey 

No. 


Re - Survey Municipality/ 
Sub division Panchayath / 

No . Corporation 


Name of 
Local Body 
Mun ./ Pan ./ 

Corp . 


Name & 
No. of 
Ward 


No. 


Classi- Fair 
fication Value 
by use per Are 

(as per 

Gazette 
Notification 
on 6 - 3 -2010 ) 


(1) 


(2) 


(3) 


(4) 


(5) 


(0 


(7) 


(8) 


9 


( 10 ) 


(11) 


• 


840 


1 


Karalam 


14 


Wetland 


2,250 


Grama 


Karalam 

Grama 
Panchayath 


Panchayath 


Revenue Divisional Office , 
Irinjalakuda . 


(Sd .) 
Revenue Divisional Officer. 


274 


11 


PALAKKAD DISTRICT 


FORM A 


[See Rule 4 ] 


NOTIFICATION 


No, K - 5859/ 2019 . 


9th January 2020 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959, read with Rule (4 ) of the Kerala Stamp ( Fixation of Fair Value of Land) Rules, 1995 . 


Now , therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number in respect of the land situated in the Survey /Re-survey numbers of the Village and Taluk mentioned 
against each shall be as shown in Column ( 11) thereof. 


SCHEDULE 


District — Palakkad . 
Village - Koppam. 


Taluk - Pattambi. 
Desom - Amayoor. 


- Sl . 

No. 


Sy. 
No. 


Sub 

Div. 
- No . 


Re-survey 
Block 
No . 


Re- survey 

No. 


Name & 
No. of 
ward 


Classi- Fair 
fication Value 
by use Re- fixed 

( per Are ) 


Re- survey Municipality/ Name of 
Sub division Panchayath/ Local Body 
No. Corporation Panchayath / 

Municipality/ 

Corporation 
(6) (7) (8) 
12 Panchayath Koppam 


(9) 


( 10 ) 


( 11 ) 


- (1) (2) 
2828 . 


3) 
.. 


(4) 
24 


(5) 
13 


Residential 15 ,625 

Plot with 
Corp./Mun ./Pan . 

road access 


Office of the Sub Collector, 
Ottappalam. 


| ( Sd.) 
Sub Collecter. 


KASARAGOD DISTRICT 


കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


- ( ഹാജർ : ശ്രീ . രവികുമാർ, കെ .) 


നമ്പർ ബി2 - 1974 / 2019. 

2020 ജനുവരി 3. 
വിഷയം: - കേരള മുദ്രപ്പത്ര നിയമം 1959 - സെക്ഷൻ 28എ -ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചു കൊണ്ടുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത്- സംബന്ധിച്ച്. 


സൂചന : - (1) അസാധാരണ ഗസറ്റ് വിജ്ഞാപന നമ്പർ 515 (2 ), തീയതി 6 - 3 - 2010. 


(2) ശ്രീ. എച്ച്. എം . രാമകൃഷ്ണ ഭട്ട് s/o വെങ്കടേശ്വര ഭട്ട്, ബെല്ലിപ്പാടി സമർപ്പിച്ച 11- 9- 2018- ലെ അപേക്ഷ . 
(3) കാസർഗോഡ് തഹശീൽദാരുടെ 5- 4- 2019 - ലെ സി3 - 1155 / 2019 -ാം നമ്പർ റിപ്പോർട്ട്. 
(4) ഈ ആഫീസിലെ ജൂനിയർ സൂപ്രണ്ട് ( എ വിഭാഗം) നടത്തിയ സ്ഥലപരിശോധന റിപ്പോർട്ട്. 


കാസർഗോഡ് താലൂക്ക്, ദേലമ്പാടി വില്ലേജ് റീ സർവ്വേ നമ്പർ 383 / 2- ൽപ്പെട്ട ഫെയർവാല്യൂ നിർണ്ണയിക്കുന്നതിനായി 
ശ്രീ . എച്ച്. എം . രാമകൃഷ്ണ ഭട്ട് s/o വെങ്കടേശ്വര ഭട്ട്, ബെല്ലിപ്പാടി സമർപ്പിച്ച അപേക്ഷയിൽ സൂചന ( 3) പ്രകാരം കാസർഗോഡ് 
തഹശീൽദാരും സൂചന (4) പ്രകാരം ജൂനിയർ സൂപ്രണ്ട്- എ വിഭാഗവും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 


275 


12 


അപേക്ഷ വസ്തു പരപ്പ്-ജാൽസൂർ റോഡിൽ ദേലമ്പാടി വില്ലേജ് ആഫീസിൽ നിന്നും ഉദ്ദേശം 7 കിലോ മീറ്റർ കിഴക്ക് മാറി 
ബെല്ലിപ്പൊടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു . ഫെയർവാല്യൂ രജിസ്റ്റർ പരിശോധിച്ചതിൽ ദേലമ്പാടി വില്ലേജ് റീ സർവെ നമ്പർ 
383/ 2- ൽ ഈ വസ്ത “ സർക്കാർ ഭൂമി” എന്നു കാണുന്നു . വില്ലേജ് റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ആയത് “Dry ” എന്ന 
വിഭാഗത്തിൽപ്പെടുന്നു . സ്ഥലപരിശോധ ന യിൽ ടി ഭൂമി തെങ്ങും കവുങ്ങും നിറഞ്ഞ തോട്ട മാ ണ്. ആയതിലേക്ക് വഴി 
സൗകര്യമില്ലാത്തതാണ്. അപേക്ഷ വസ്തുവിന് സമവും സമസ്ഥിതവുമായ റീ സർവെ നമ്പർ 383/ 3 - ൽപ്പെട്ട “ Garden Land 
without road access - ൽപ്പെട്ട ഭൂമിക്ക് ഫെയർവാല്യൂ രജിസ്റ്റർ പ്രകാരം ? 5,040 വില നിശ്ചയിച്ചിട്ടുള്ളതായും ടി വിലതന്നെ 
അപേക്ഷ വസ്തുവിന് നിശ്ചയിക്കാവുന്നതാണെന്നും കാസർഗോഡ് തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് 

മേൽ സാഹചര്യത്തിൽ കാസർഗോഡ് താലൂക്ക് ദേലമ്പാടി വില്ലേജിൽ റീ സർവെ നമ്പർ 383 / 2 - ൽപ്പെട്ട ഭൂമിക്ക് 
"" Garden Land without road access എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 5,040 (അയ്യായിരത്തി നാൽപത് രൂപ 
മാത്രം) ന്യായവില നിശ്ചയിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സർക്കാർ ഉത്തരവുകളായ (1) ( പി) നമ്പർ 188/2014 / റ്റി. ഡി. തീയതി 14 - 11 -2014 , ( 2) ( പി ) നമ്പർ 43 /2018 / റ്റി. ഡി . തീയതി 
31- 3- 2018, (3 ) ( പി ) നമ്പർ 70 / 2017/ റ്റി . ഡി . തീയതി 30 - 4- 2019 എന്നിവ പ്രകാരമുള്ള വർദ്ധനവുകൂടി നിലവിലെ ന്യായവിലയ്ക്ക 
പുറമെ കണക്കാക്കേണ്ടതാണ്. 


FORM " A 


[See Rule 4 ] 


NOTIFICATION 


No , B2- 1974/19 . 


3rd January 2020 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959 , read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995; the Fair Value of the land 
in Kasaragod District is hereby fixed as shown in the Schedule thereto . 


SCHEDULE 


District Kasaragod . 


Taluk - Kasaragod . 


Village — Delampady . 


Re - Sy. 


Sub 


S . 


Sy. - 


Ni 


Sub 
Division 


Re - Sy. Re-Sv. 
Block No. 


Ward 


Division 

No. 


No. 


Fair Value 
of the land 
Fixed Per 

Are 


Classification 

by use 


Name of 
Panchayath / Local Body 
Municipality / Panchayath/ 
Corporation Municipality / 

Corporation 
(7) (8) 


No. 


(1) 


(2) 


(3) 


(4) 


(5) 


(6 


(9) 


(10 ) 


- ( 11 ) 


| 1 


.. 


.. 


.. 


383 


2 


Panchayath 


Panjikal 


5 , 040 


Garden Land 

without 
road access 


Revenue Divisional Office, 
Kasaragod. 


( Sd.) 
Revenue Divisional Officer. 


276 


